© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 





KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 10 ചൊവ്വ 
Vol. X Thiruvananthapuram, 
Tuesday 


2021 ജനുവരി 12 
12th January 2021 


1196 ധനു 28 
28th Dhanu 1196 


1942 പെൌൌഷാ 22 
22nd Pousha 1942 


നമ്പര്‍ 


No. 








PART Il 


Fisheries Department 


ഫിഷറീസ്‌ സഹകരണ സംഘം രജിസ്ര്രാര്‍/ഫിഷറിസ്‌ 
ജോയിന്റ്‌ ഡയറക്ടര്‍ (ദക്ഷിണ മേഖല) 
തിരുവനന്തപുരത്തിന്റെ നടപടിക്രമം 


(ഹാജര്‍ ; ശ്രീ. എം. ശ്രീകണ്ഠന്‍?) 


വിഷയം: --ഫിഷറീസ്‌-സഹ കരണം-പുന്ന(പ- പറവൂര്‍ 
വനിത മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ 
സഹകരണ സംഘം (ക്ലിപ്തം) നമ്പര്‍ 
എഫ്‌. (എ) വി 163-സമാപ്തീകരണ 
ഉത്തരവ്‌ പിന്‍വലിച്ചു കൊണ്ട്‌ ഉത്തര 
വാകുന്നു. 


പരാമര്‍ശം;--ഈ ആഫീസിലെ 
ഇതേ നമ്പര്‍ ഉത്തരവ്‌. 


16-2-2015-ലെ 


ഉത്തരവ്‌ നമ്പര്‍ എഫ്‌ 3/1079/2011 തീയതി 11-11-2020 


പുന്ന്രപ-പറവൂര്‍ വനിത മത്സ്യത്തൊഴിലാളി വികസന 
ക്ഷേമ സഹകരണ സംഘം (ക്ലിപ്തം) നമ്പര്‍ എഫ്‌ (എ?) 
വി-163-ന്റെ പ്രവര്‍ത്തനം 1969-ലെ കേരള സഹകരണ സംഘം 
നിയമത്തിലെ വകുപ്പ്‌ 71(2) പ്രകാരം സമാപ്തീകരിച്ചു 
കൊണ്ടും ഫിഷറി ഡെവലപ്പ്മെന്റ്‌ ഓഫീസര്‍, അമ്പലപ്പുഴയെ 
ലിക്ചിഡേറ്ററായി നിയമിച്ചുകൊണ്ടും മേല്‍ പരാമര്‍ശിത ഉത്തരവ്‌ 


പ്രകാരം ഉത്തരവ്‌ പുറപ്പെടുവിച്ചിരുന്നു. 


Gaz. No. 2/2021/DTP (Fisheries 


301 


എന്നാല്‍ ടി ഉത്തരവ്‌ തീയതി മൂതല്‍ ട വര്‍ഷം 
കഴിഞ്ഞിട്ടും അന്തിമ സമാപ്തീകരണ റിപ്പോര്‍ട്ട സമര്‍പ്പിക്കുവാന്‍ 
ലിക്വിഡേറ്ററുടെ നിയ്ന്ത്രണങ്ങള്‍ക്കതീതമായ കാരണങ്ങളാല്‍ 
കഴിഞ്ഞിട്ടില്ല. കേരള സഹകരണ സംഘം നിയമത്തിലെ 
വകുപ്പ്‌ 72 (1) പ്രകാരം നിയമിക്കപ്പെട്ട ലിക്വിഡേറ്റര്‍ നിയമന 
തീയതി മൂതല്‍ മൂന്ന്‌ വര്‍ഷ കാലാവധിയ്ക്കുള്ളില്‍ അന്തിമ 
സമാപ്തീകരണ റിപ്പോര്‍ട്ട്‌ സമര്‍പ്പി ക്കേണ്ടതായിട്ടു ണ്ട്‌. 
ലിക്വിഡേഷന്‍ നടപടികള്‍ പൂര്‍ത്തിയാക്കുന്നതിന്‌ പരമാവധി 
അനുവദനീയമായ 3 വര്‍ഷ കാലാവധി കഴിഞ്ഞും 
അന്തിമ സമാപ്തീകരണ റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിക്കുവാന്‍ 
കഴിയാതിരുന്ന സാഹചര്യത്തില്‍ മേല്‍ പരാമര്‍ശിത ഉത്തരവിന്‌ 
നിയമപരമായി നിലനില്‍പ്പില്ല. 


മേല്‍ സാഹചര്യത്തില്‍ ഫിഷറി ഡെവലപ്പ്മെന്റ്‌ ഓഫീസര്‍, 
അമ്പലപ്പുഴയെ ടി സംഘത്തിന്റെ ലിക്വിഡേറ്റര്‍ ആയി 
നിയമിച്ചുകൊണ്ടുള്ള മേല്‍ പരാമര്‍ശിത ഉത്തരവ്‌ പിന്‍വലിച്ചു 
കൊണ്ട്‌ ഇതിനാല്‍ ഉത്തരവാകുന്നു. 

ര്ൂപ്പു 
ഫിഷറിസ്‌ സഹകരണ 
സംഘം രജിസ്ട്രാര്‍; 

ഫിഷറീസ്‌ ജോയിന്റ്‌ ഡയറക്ടര്‍ 


ഫിഷറീസ്‌ സഹകരണ സംഘം 
ജോയിന്റ്‌ രജിസ്ര്രാറുടെ 
കാര്യാലയം, 


തിരുവനന്ത പുരം. (ദക്ഷിണമേഖല) 


KERALA GAZETTE 


[Parr III 





ഫിഷറീസ്‌ സഹകരണ സംഘം രജിസ്ര്രാര്‍/ഫിഷറിസ്‌ 
ജോയിന്റ്‌ ഡയറക്ടര്‍ (ദക്ഷിണ മേഖല) 
തിരുവനന്തപുരത്തിന്റെ നടപടിക്രമം 


(ഹാജര്‍ ; ശ്രീ. എം. ശ്രീകണ്ഠന്‍?) 


വിഷയം: --ഫിഷറീസ്‌-സഹ കരണം-പുന്ന(പ- പറവൂര്‍ 
വനിത മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ 
സഹകരണസംഘം (ക്ലിപ്തം) നമ്പര്‍ 
എഫ്‌ (എ) വി 163- സമാപ്തീകരണം- 
ലിക്വിഡേറ്ററെ നിയമിച്ച്‌ ഉത്തരവാകുന്നു. 


പരാമര്‍ശം: --(1) ഈ ആഫീസിലെ 16-2-201-ലെ 


ഇതേ നമ്പര്‍ ഉത്തരവ്‌. 


(2) 


ഈ ആഫീസിലെ 11-11-2020-ലെ 
ഇതേ നമ്പര്‍ ഉത്തരവ്‌. 


ഉത്തരവ്‌ നമ്പര്‍ ഏഫ്‌ 3/1079/2011 തീയതി 11-11-2020 


പുന്നപ്ര-പറവൂര്‍ വനിത മത്സ്യത്തൊഴിലാളി വികസന 
ക്ഷേമ സഹകരണസംഘം (ക്ലിപ്തം) നമ്പര്‍ എഫ്‌ (എ) 
വി-83-ന്റെ പ്രവര്‍ത്തനം 1969-ലെ കേരള സഹകരണ സംഘം 
നിയമത്തിലെ വകുപ്പ്‌ 71 (2) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും 
ഫിഷറി ഡെവലപ്പ്‌മെന്റ്‌ ഓഫീസര്‍, അമ്പലപ്പുഴയെ 
ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും മേല്‍ പരാമര്‍ശം (1) 
്രകാരം ഉത്തരവ്‌ പുറപ്പെടു വിച്ചിരുന്നു. 19869-ലെ കേരള 
സഹകരണ സംഘം നിയമത്തിലെ വകുപ്പ്‌ 73 (എ?) പ്രകാരം 
ലിക്വിഡേഷന്‍ നടപടികള്‍ പൂര്‍ത്തയാക്കി അന്തിമ സമാപ്തീകരണ 
റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിക്കുന്നതിന്‌ അനുവദനീയമായ പരമാവധി 
കാലയളവ്‌ മൂന്ന്‌ വര്‍ഷം ആണ്‌. എന്നാല്‍ ലിക്ചിഡേറ്ററുടെ 
നിയ്രന്തണങ്ങള്‍ക്കതീതമായ കാരണങ്ങളാല്‍ 5 വര്‍ഷം 
കഴിഞ്ഞിട്ടും ലിക്വിഡേഷന്‍ നടപടികള്‍ പൂര്‍ത്തിയാക്കി അന്തിമ 
റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിക്കാന്‍ കഴിയാത്ത സാഹചരൃത്തില്‍ മേല്‍ 
ഒന്നാം പരാമര്‍ശിത ഉത്തരവിന്‌ നിയമ സാധുത ഇല്ലാത്തതിനാല്‍ 
ടി ഉത്തരവ്‌ പിന്‍വലിച്ചുകൊണ്ട്‌ മേല്‍ പരാമര്‍ശം (2) പ്രകാരം 
ഉത്തരവ്‌ പുറപ്പെടുവിച്ചിരുന്നു. 


മേല്‍ സാഹചര്യത്തില്‍ 1969-ലെ കേരള സഹകരണ 
സംഘം നിയമത്തിലെ വകുപ്പ്‌ 71 (2) പ്രകാരം ടി സംഘത്തെ 
സമാപ്തീകരിച്ചു കൊണ്ടും ലിക്വിഡേഷന്‍ നടപടികള്‍ 
പൂര്‍ത്തിയാക്കി അന്തിമ റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിക്കുന്നതിന്‌ ഫിഷറി 
ഡെവലപ്പ്മെന്റ്‌ ആഫീസര്‍, അമ്പലപ്പുഴയെ ലിക്വിഡേറ്റര്‍ 
ആയി നിയമിച്ചുകൊണ്ടും ഇതിനാല്‍ ഉത്തരവാകുന്നു. 


ലിക്ചിഡേറ്റര്‍ അടിയന്തിരമായി ചുമതല ഏറ്റെടുക്കേണ്ടതും 
സംഘത്തിന്റെ ആസ്തികളും രേഖകളും കൈവശപ്പെടുത്തി 
നിയമാനുസൃത നടപടികള്‍ സ്വീകരിച്ച്‌ നിശ്ചിത സമയത്തിനകം 
അന്തിമ സമാപ്തീകരണ റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിക്കേണ്ടതുമാണ്‌. 
(പ്പ) 
ഫിഷറിസ്‌ സഹകരണ 
സംഘം രജിസ്ട്രാര്‍ 
ഫിഷറീസ്‌ ജോയിന്റ്‌ ഡയറക്ടര്‍ 
(ദക്ഷിണമേഖല). 


ഫിഷറീസ്‌ സഹകരണ സംഘം 
രജിസ്്രാറുടെ കാര്യാലയം, 
തിരുവനന്ത പുരം. 


വിജ്ഞാപനം 


(൪ 


നമ്പര്‍ ഡി-903/2020. 2020 നവംബര്‍ 27. 


ചേര്‍ത്തല താലൂക്ക്‌, തൈക്കാട്ടുശ്ശേരി വില്ലേജില്‍ 
ചെട്ടുകടവില്‍ പരേതനായ ശങ്കരന്‍ കുഞ്ഞന്‍ പേരില്‍ 
കോട്ടയം ജില്ലയില്‍ വൈക്കം താലൂക്കില്‍ ഉദയനാപുരം കരയില്‍ 
വേമ്പനാട്ടു കായലില്‍ സര്‍വ്വേ രണ്ടില്‍ ഒന്ന്‌ എ-യില്‍ വാവക്കാട്‌ 
ഈന്നിപ്പടിയില്‍പെട്ട 29-ഠ൦ നമ്പര്‍ ഈന്നി മേല്‍പ്പടിയാന്റെ 
അനന്തരാവകാശികളായ ഗോപാലകൃഷ്ണനും ഭാരതിയും 


302 


ചേര്‍ന്ന്‌ 2-5-2000-ഠം മാണ്ട്‌ 200-1-1275-ഠം൦ നമ്പര്‍ തീറാധാര 
പ്രകാരം വൈക്കം താലൂക്ക്‌, നടുവിലെ വില്ലേജ്‌, പെരുമാശ്ശേരില്‍ 
സുഗുണന്‍ ഭാരൃ സരോജിനിക്ക്‌ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള 
താണ്‌. എന്നാല്‍ വൈക്കം ഫിഷറീസ്‌ ആഫീസില്‍ ഇപ്പോഴും 
പരേതനായ ശങ്കരന്‍കുഞ്ഞന്റെ പേരിലാണ്‌ കരം 
ഒടുക്കിവരുന്നത്‌. തന്റെ പേരില്‍ കരം മാറ്റി നല്‍കണമെന്ന്‌ 
ശ്രീമതി സരോജനി അപേക്ഷിച്ചിട്ടുള്ള സാഹചര്യത്തില്‍ 
ആധാരപ്രകാരം ഉടമസ്ഥയുടെ അപേക്ഷ പരിഗണിക്കേണ്ടതുണ്ട്‌. 
ആയതില്‍ ആര്‍ക്കെങ്കിലും എതിര്‍പ്പുള്ളപക്ഷം ഈ 
വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച്‌ 60 ദിവസങ്ങള്‍ക്കുള്ളില്‍ ഈ 
ആഫീസില്‍ രേഖാമൂലം പരാതി നല്‍കാവുന്നതാണ്‌. 


അപ്രകാരം പരാതികള്‍ ഒന്നും തന്നെ ലഭിക്കാത്തപക്ഷം 
അപേക്ഷകയുടെ പേരില്‍ വാവക്കാട്‌ ഈന്നിപ്പാടിയിലെ 29-0൦ 
നമ്പര്‍ ഈന്നിയുടെ കരം തീരുവ മാറ്റി നല്‍കുന്നതാണെന്ന്‌ 
വിജ്ഞാപനം ചെയ്തുകൊള്ളൂുന്നു. 


(2) 


നമ്പര്‍ ഡി-ട07/2020. 2020 നവംബര്‍ 27. 


വൈക്കം താലൂക്കില്‍ കുലശേഖരമംഗലം വില്ലേജില്‍ 
വടക്കേമൂലത്തറയില്‍ നിന്നും സനല്‍ സദനത്തില്‍ താമസം 
ശ്രീ എന്‍. രാജന്‍ വകയായുള്ള കമ്പാത്തല ഈന്നിപ്പാടിലെ 
സര്‍ട്ടിഫിക്കറ്റ്‌ നമ്പര്‍ സി 995/80 ആയുള്ള മൂന്നാം നമ്പര്‍ 
ഈന്നിയും സര്‍വ്വേ നമ്പര്‍ സി, 995 /80 ആയുള്ള 15-00 Mae 
ഈന്നിയും മേല്‍പ്പടി താലൂക്കില്‍ കുലശേഖരമംഗലം വില്ലേജില്‍ 
പുതുവല്‍ത്തറയില്‍ താമസം ശ്രീ. പത്മനാഭന്‍ മകന്‍ മനോജ്‌ 
(മത്സ്യ തൊഴിലാളി ക്ഷേമ നിധി നമ്പര്‍ 7170) എന്നയാള്‍ക്ക്‌ 
കൈമാറ്റം ചെയ്യുന്നതിന്‌ ഈ ആഫീസില്‍ അപേക്ഷ 
സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. ആയതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ നോട്ടീസ്‌ പ്രസിദ്ധപ്പെടുത്തി 60 ദിവസത്തിനു 
ള്ളില്‍ ആവശ്യമായ രേഖകള്‍ സഹിതം ഈ ആഫീസില്‍ 
ഹാജരാക്കേണ്ടതാണ്‌. 


ടി തീയതിക്കുള്ളില്‍ ഇപ്രകാരം ആരും ആക്ഷേപം 
ഉന്നയിക്കാത്തപക്ഷം പ്രസ്തുത ഈന്നികള്‍ അപേക്ഷകന്‍ 
അപേക്ഷയില്‍ പ്രതിബാധിച്ചിട്ടുള്ളയാള്‍ക്ക്‌ വില്‍ക്കുന്നതിന്‌ 
അനുമതി നല്‍കുന്നതാണെന്ന്‌ അറിയിച്ചുകൊള്ളുന്നു. 


(3) 


നമ്പര്‍ ഡി-904/2020. 2020 നവംബര്‍ 27. 


വൈക്കം താലൂക്കില്‍ വടക്കേമുറി വില്ലേജില്‍ 
പടിഞ്ഞാറേ മുറിയില്‍ നാഗം പൂഴിക്കാട്ടുനിന്നും 
കുറുപ്പം തറയില്‍ താമസിക്കും ശങ്കുവിന്റെ മകന്‍ കുഞ്ഞന്‍ 
എന്ന ശങ്കുകുഞ്ഞന്‍ പേരില്‍ കോട്ടയം ജില്ലയില്‍ വൈക്കം 
താലൂക്കില്‍ ഉദയനാപുരം കരയില്‍ വേമ്പനാട്ടുകായലില്‍ സര്‍വ്വേ 
രണ്ടില്‍ ഒന്ന്‌ എ-യില്‍ വാവക്കാട്‌ ഈന്നിപ്പടിയില്‍പ്പെട്ട 14-90 
നമ്പര്‍ ഈന്നി മേല്‍പ്പുടിയാന്‍ 29-5-1978-ാമാണ്ട്‌ 2076-ാം നമ്പര്‍ 
തീറാധാരപ്രകാരം വൈക്കം താലൂക്ക്‌, നടുവിലെ വില്ലേജ്‌, 
പെരുമാശ്ശേരില്‍ സുഗുണന്‍ ഭാരൃ സരോജിനിക്ക്‌ കൈമാറ്റം 
ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്‌. എന്നാല്‍ വൈക്കം ഫിഷറീസ്‌ 
ഓഫീസില്‍ ഇപ്പോഴും പരേതനായ ശങ്കുകുഞ്ഞന്റെ പേരിലാണ്‌ 
കരം ഒടുക്കി വരുന്നത്‌. തന്റെ പേരില്‍ കരം മാറ്റി നല്‍കണ 
മെന്ന്‌ ശ്രിമതി സരോജനി അപേക്ഷിച്ചിട്ടുള്ള സാഹചര്യത്തില്‍ 
ആധാരപ്രകാരം ഉടമസ്ഥയുടെ അപേക്ഷ പരിഗണിക്കേണ്ടതുണ്ട്‌. 
ആയതില്‍ ആര്‍ക്കെങ്കിലും എതിര്‍പ്പുള്ളപക്ഷം ഈ 
വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച്‌ 60 ദിവസങ്ങള്‍ക്കുള്ളില്‍ ഈ 
ആഫീസില്‍ രേഖാമൂലം പരാതി നല്‍കാവുന്നതാണ്‌. 


അപ്രകാരം പരാതികള്‍ ഒന്നും തന്നെ ലഭിക്കാത്തപക്ഷം 
അപേക്ഷകയുടെ പേരില്‍ വാവക്കാട്‌ ഈന്നിപ്പടിയിലെ 14-90 
നമ്പര്‍ ഈന്നിയുടെ കരം തീരുവ മാറ്റി നല്‍കുന്നതാണെന്ന്‌ 
വിജ്ഞാപനം ചെയ്തുകൊള്ളുന്നു. 


ഫിഷറീസ്‌ ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം, 
കോട്ടയം. 


(പ്പ) 


ഡെപ്യൂട്ടി ഡയറക്ടര്‍. 


